












































































































































































































































മുന്‍പോ പിന്‍പോ ആണ്‌ അവര്‍ വന്നതെന്നു 
പറയാന്‍ വയ്യ. എന്‍െറ വീട്ടിന്‍െറ മുന്‍വശത്തുള്ള 
പാതയില്‍ വിദ്യുച്ഛക്തികൊണ്ടു കത്തുന്ന 
വിളക്കുകളില്ല. ഇനിയുളള എന്‍െറ ശ്രസ്വജീവിത 
കാലത്തിനിടയില്‍” ഈ പാതയില്‍ വെളിച്ചം 
കണ്ടു നടക്കാന്‍ ഭാഗ്യമുണ്ടാകുമെന്നും തോന്നു 
ന്നില്ല. പക്ഷേ അവര്‍ക്കു വരാന്‍ കഴിത്തു. 
ഡോര്‍ബെല്ലിന്‍െറ പരുക്കന്‍ ശബ്ദംകേട്ട്‌ ഞാന്‍ 
ഞെട്ടിയുണര്‍ന്നു. അര്‍ദ്ധരാതി. കിടക്കുന്നിടത്തെ 
സ്വിച്ച്‌ ഇട്ട്‌ വിളക്കു. കുത്തിച്ചു. മുററത്തെ മൂന്നു 
വിളക്കുകളുടെ സ്വിച്ചുകള്‍ ഓണ്‍ ചെയ്തു. 
ജന്നല്‍ തുറന്നു നോക്കിയപ്പോള്‍ രണ്ടുപേര്‍ 
നില്ക്കുന്നതു കണ്ടു. ഒരാള്‍ക്കു തടിച്ച ശരീരം. 
മറേറയാള്‍ക്കു കൃശശരീരം.. “എന്താ വേണ്ടത്‌ ? 
എന്നു ഞാന്‍ വിനയത്തോടെ ചോദിച്ചു. 
സ്ഥൂലഗാര്രന്‍െറ മറുപടി:- "ഞങ്ങള്‍ ജര്‍മ്മനി 
യില്‍ താമസിക്കുന്ന മലയാളികളാണ്‌ . അവിടെ 
ഒരു മീററിങ്ങിനു ക്ഷണിക്കാനും സാഹിത്യത്തെ 
ക്കുറിച്ച്‌ ഇപ്പോള്‍ ചിലതു സംസാരിക്കാനുമാണ്‌ 
വന്നത്‌.” വാതില്‍ തുറക്കുന്നതു ശരിയല്ലെന്നു 
തോന്നിയതുകൊണ്ട്‌ ഞാന്‍ അതു ചെയ്യാതെ 
അവരോടു. കൂടുതല്‍ മര്യാദയോടെ പറഞ്ഞു:- 
"ക്ഷമിക്കണം. എല്ലാവരും ഉറക്കമായി. ഞാനും 
ഉറങ്ങുകയായിരുന്നു. മാതമല്ല, കുടുംബത്തിലെ 
ഒരാള്‍ സുഖമില്ലാതെ കിടക്കുകയാണ്‌ . നമ്മുടെ 
സംഭാഷണംകൊണ്ട്‌ രോഗിണിയെ ഉണര്‍ത്തു 
ന്നതും ശരിയല്ല. പിന്നെ ഞാന്‍ ഒരിടത്തും 
മീററിങ്ങിനു പോകുകയുമില്ല.” വണ്ണമുളളയാള്‍ 
തെല്ലു പരുക്കന്‍ ശബ്ദത്തില്‍ ചോദിച്ചു:- "ഉറങ്ങി 
അല്ലേ? തുറക്കുന്നില്ല വാതില്‍ അല്ലേ?” 


എനെറ മറുപടി.- “ക്ഷമിക്കണം.” അവര്‍ ' 


പാതയിലെ ഇരുട്ടിലേക്കു പോയി. ഞാന്‍ 
ഗെയ്ററ്‌ പൂട്ടിയിടാറില്ല. യൂഗോയുടെ “പാവങ്ങള്‍” 
എന്ന നോവലില്‍ ഡിയിലെ ബിഷപ്പ്‌ കഥാപാരത 
മാണല്ലോ. അദ്ദേഹം ഗെയ്‌ ററ്‌ മാതമല്ല വീട്ടിലെ 
വാതിലുകളും തുറന്നിട്ടാണ്‌ ഉറക്കം. “ഇതു 
യേശുവിന്‍െറ ഭവനം. ആര്‍ക്കും ഏതുസമയത്തും 
കടന്നുവരാം എന്ന മട്ടായിരുന്നു അദ്‌ ദേഹത്തിന്‌. 
മ്രെതാന്‍െറ ഈ മനോഭാവമാവാം എന്നെയും 
ഗെയ്ററ്‌ തുറന്നിടാന്‍ പ്രേരിപ്പിച്ചത്‌ . പക്ഷേ 
വിക്തോര്‍ യൂഗോ സ്വന്തം ഭവനത്തിന്‍െറ 
വാതിലുകള്‍ തുറന്നിട്ടാണോ ഉറങ്ങിയിരുന്നത്‌ ? 





തീര്‍ച്ചയായുമല്ല. ഗെയ്ററ്‌ വലിയ പൂട്ടിട്ട്‌ 
ഭ്രദമാക്കിയിരിക്കും. വീട്ടിലെ വാതിലുകള്‍ കുററി 
യിട്ട്‌ ഉറപ്പിച്ചോ എന്നു പലതവണ നോക്കിയിട്ടേ 
അദ്ദേഹം കിടക്കയിലേക്കു ചരിഞ്ഞിരിക്കൂ. 
“ഏട്ടിലെപ്പടി” എന്നതു നമുക്കു ഓര്‍മ്മ വേണം. 
ഓര്‍മ്മിക്കാതെ കഥാപാ്രതത്തിന്‍െറ സ്വാധീന 
ത്തിലമര്‍ന്ന്‌ ഗെയ്ററ്‌ തുറന്നിട്ട്‌ ഉറങ്ങിയാല്‍ 
"ഗള്‍ഫ്‌ പ്രതിസന്ധി" യുള്ള ഇക്കാലത്ത്‌ 
ഇര്‍മ്മനിയിലേക്കു ക്ഷണിക്കാന്‍ ആളുകള്‍ 
ഇരുട്ടിലൂടെ വന്നെന്നുവരാം. 


പുതിയ പുസ്തകം 
൮൨൭. സ്പാനിഷ്‌ കവി ഫെദറീകോ 


ഗാര്‍സീആ ലൊര്‍കായുടെ ഒരു മനോഹരമായ 
കാവ്യം ആസ്വദിക്കാം. അതിന്‍െറ പേര്‍ The 


Unfaithful Wife എന്ന്‌ .  കനൃകയാണെന്നു' 


വിചാരിച്ചു ഞാന്‍ അവളെ നദീതീരത്തിലേക്കു 
കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവള്‍ക്കു ഭര്‍ 
ത്താവുണ്ട്‌ . ഗ്രീഷ്മകാലനിശീഥിനി... തെരുവു 
വിളക്കുകള്‍ പോയി. ചീവിടുകള്‍ പോയിട്ടില്ല. 
ഞാനവളുടെ നിര്രാധീനങ്ങളായ സ്തനങ്ങള്‍ 
തൊട്ടു. അവ ഹിയസിന്ത്‌ പൂങ്കുലപൊലെ 
പെട്ടെന്നു വിടര്‍ന്നു. പത്തു കത്തികള്‍ കൊണ്ടു 
പട്ട്‌ കീറിയാലെന്നതുപോലെ അവളുടെ പാവാട 
യുടെ കഞ്ഞിപ്പശ എന്‍െറ കാതുകളെ പീഡിപ്പിച്ചു... 
ശ്വാനന്‍ മാരുടെ ച്രകവാളം വിദൂരതയില്‍ ഓരി 
യിട്ടു... മണലില്‍, അവളുടെ തലവയ്ക്കാന്‍ 
വേണ്ടി ഞാനൊരു കുഴിയുണ്ടാക്കി... അവള്‍ 
വസ്ത്രങ്ങള്‍ മാററി... നിലാവുവീണ കണ്ണാടികളോ 
പുഷ്പദലങ്ങളോ അവളുടെ ശരീരത്തിനു തുല്യമല്ല. 
(്രവാഹത്തില്‍പ്പെട്ട്‌ വിസ്‌ മയിച്ച മീനെന്നപോലെ 
അവളുടെ തുടകള്‍ പ്രകമ്പനംകൊണ്ടു... അന്നു 
രാധതി ഏററവും നല്ല രാജുരഥ്യകളിലൂടെയാണ്‌ 
ഞാന്‍ സഞ്ചരിച്ചത്‌. എന്നോട്‌ അവള്‍ പറഞ്ഞ 
കാര്യങ്ങള്‍ പുരുഷനെന്ന നിലയില്‍ എനിക്കു 
പറയാന്‍ മടിയാണ്‌ . ചുംബനങ്ങളിലും മണ്ണിലും 
പൊതിഞ്ഞ അവളെ ഞാന്‍ നദീതീരത്തുനിന്നു 
മാററി. ലില്ലിപ്പുക്കളുടെ വാളുകള്‍ അന്തരീക്ഷത്തെ 
പിളര്‍ന്നു... അവള്‍ക്കു ഭര്‍ത്താവുള്ളതുകൊണ്ട്‌ 
ഞാന്‍ അവളെ സ്നേഹിക്കാന്‍ ശ്രമിച്ചില്ല. 
എങ്കിലും നദീതീരത്തിലേക്കു കൊണ്ടുപോയപ്പോള്‍ 
അവള്‍ എന്നോടു പറഞ്ഞു അവള്‍ കന്യകയാ 
ണെന്ന്‌. 

ഈ സ്പാനിഷ്‌ കാവ്യത്തിന്‍െറ പലവിധത്തി 


FEE 





| സാഹിത്യവ്രാരഹദ്ം 


Se ഒ ത്രദുപുഹളക്കുകള്‍ കെട്ടുപോകുന്നതിനു 


വാക്കുകള്‍ ഉപയോഗി |" 
ച്ചാണ്‌ സംഭാഷണം. പക്‌; 
ഷേ ഒരു ബിന്ദുവിനപ്പു 
റത്ത്‌ വാക്കുകളില്ലാതെയും 
ആളുകള്‍ സംസാരിക്കും. 


'ജീവിച്ചിരിക്കുന്ന വ്യക്തി 


യും മരിച്ച വ്യക്തിയും 
ഇങ്ങനെ വികാരവിചാര 
ങ്ങള്‍ പകരുന്നുണ്ട്‌. ഒരു 
ബിന്ദു കടന്നാല്‍ ഉത്കൃ 
ഷ്ടമായ കലയ്ക്കും വാ 
ക്കുകള്‍ വേണ്ട. a: 


കലാകൌമുദി 45 






















ആരശയസ്ഥാനമെന്നു സ്‌ 
ത്രി കരുതരുത്‌. തനിക്കു 
ചവിട്ടിമെതിക്കാ”നുള്ളവ 
ഉണ്‌ ഭാര്യയെന്ന്‌ ഭര്‍ത്താ 
വും കരുതരുത്‌. 


കലാകയമുദി 46 





ഭര്‍ത്താവ്‌ മാ്രതമാണ്‌ ' 


ലുളള തര്‍ജ്ജമകള്‍ പല സമാഹാര്രഗന്ഥങ്ങളില്‍ 
ഞാന്‍ കണ്ടിട്ടുണ്ട്‌. ഇപ്പോള്‍ കണ്ടതു Helge 
Rubinstein എഡിററ്‌ ചെയ്‌ ത The Oxford Book 
of Marr്കുe എന്ന മനോഹരമായ പുസ്തകത്തി 
ലാണ്‌. (Oxford University Press-3990. വില: 320 - 
രൂപ) പ്രന്തണ്ടുഭാഗങ്ങളായി 
ഗ്രന്ഥത്തിലെ Dangerous Liaisons എന്ന 
ഭാഗത്തിലാണ്‌ ഈ കാവ്യം ഉളളത്‌ . ഓരോന്നിനും 


രസകരമായ ആമുഖം എഴുതിച്ചേര്‍ത്തിട്ടുണ്ട്‌ . 
When you marry your- mistress, - you 
automatically create a vacanം-നിങ്ങള്‍ 


കാമുകിയെ വിവാഹം കഴിക്കുമ്പോള്‍ അനുക്ത 
സിദ്ധമെന്നപോലെ ഒരു ഒഴിവു സൃഷ്ടിക്കുന്നു 
എന്ന്‌ ഒരാള്‍. പുരുഷന്മാര്‍ പൊതുവെ ബഹു 
വനിതാകുതുകികളാണ്‌ . സ്രതീകള്‍ക്കും ചാരി 
ശ്രലംഹ്വനം വൈഷമ മുളള കാര്യമല്ല. ചാരിയതം 
നല്ല ഗുണമാണോ? അതേയെന്നു പറയേണ്ടതില്ല. 
അതൊരു ധര്‍മ്മം മായതമാണ്‌ . ആ ധര്‍മ്മത്തോടെ 
കഴിഞ്ഞുകൂടുന്ന സ്തീ പരസ്രതീഗമനത്തില്‍ 
തല്‍പരനായ പുരുഷനുമായി ഇടയുന്പോള്‍ 
ആപത്തുണ്ടാകുന്നു. ഇതിനെ ഉദാഹരിക്കാനായി 
എത്രയയ്രെത ഉപനൃസ്തവാക്യങ്ങളാണ്‌ (്രഠtക- 
tions) ്രന്ഥകര്‍തി. നല്‌ കുന്നത്‌! ഓരോന്നും 
രസകരമെന്നേ പറയേണ്ടു. 

സ്ററാലിന്‍െറ തടങ്കല്‍പ്പാളയത്തില്‍ വച്ച്‌ 
മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്ത 
മഹാകവി ഒസിപ്‌ മാന്ദില്‍ സ്റെറമിന്‍െറ ഭാര്യ 
അദ്ദേഹത്തിന്‌ എഴുതിയ അവസാനത്തെ കത്ത്‌ 
ഇതില്‍ ചേര്‍ത്തിട്ടുണ്ട്‌ . കണ്ണീരൊഴുക്കാതെ അതു 
വായിച്ചു തീര്‍ക്കാന്‍ പററില്ല നമുക്ക്‌. ദീര്‍ഘ്വമായ 
ആകത്തില്‍നിന്നു തുടക്കത്തിലെ ചില വാക്യങ്ങള്‍ 
മതം എടുത്തെഴുതാം:- 

Osia, my beloved, far awaty sweet heart! 

| have no words, my darling, to write this 
letter that you may never read, perhaps. ! am 
writing it into empty space. Perhaps you will 
come back and not find me here. Then this will 
be all you have left to remember me by.... (Page 
369) അവസാനത്തെ വാക്യം കൂടിയാകട്ടെ. 12“ട 


me: Nadia. Where are you? Farewel!. Nadia. . 


(Page 370) 

ദാമ്പത്യജീവിതത്തിന്‍െറ എല്ലാ : വശങ്ങളും 
ഇതിലെ ഉദ്‌ ധൃത ഭാഗങ്ങളിലുണ്ട്‌ . ഒററയിരിപ്പില്‍ 
വായിച്ചുതീര്‍ക്കാനുളളതല്ല ഇപ്പുസ്തകം. ഒന്നോ 
രണ്ടോ ഖണ്‍ ഡിക ഒരിക്കല്‍ വായിക്കുക; പിന്നെ 


' സമയമുള്ളപ്പോള്‍ മററു ചില ഖണ്ഡികകള്‍. 


. ഓരോ പാരായണവും രസകരമായിരിക്കും. 
ഇത്തിശ്രു)ക്കണ്ണി 


“എനിക്ക്‌ അദ്‌ ദേഹമില്ലാതെ ജീവിക്കാ 
നൊക്കുകയില്ല്‌ എന്ന്‌ അവളും അവളെക്കൂടാതെ 
എനിക്കു ജീവിതമില്ല എന്ന്‌ അയാളും പറയുന്നതു 
പച്ചക്കള്ളമാണ്‌. ഇങ്ങനെ പറഞ്ഞ ഒരു സ്ര്തീയുടെ 
ഭര്‍ത്താവു മരിച്ചിട്ട്‌ ഏറെ ദിവസങ്ങള്‍ കഴിയുന്ന 
തിനുമുന്‍പ്‌, ഞാന്‍ അവരുടെ ദുഃഖത്തില്‍ 
പങ്കുകൊള്ളാന്‍ പോയി; ഞാനങ്ങനെ മരണം 
അന്വേഷിച്ചു . പോകാറില്ലെങ്കിലും. മരിച്ചയാള്‍ 
എന്‍െറ സ്നേഹിതനായിരുന്നതുകൊണ്ട്‌ എനിക്ക്‌ 
ചെറിയൊരു വിഷാദമുണ്ടായിരുന്നു. മനനം 
അവലംബിച്ച്‌ ഞാന്‍ ആ വീട്ടിന്‍െറ പൂമുഖത്തു 
കാലുകുത്തിയപ്പോള്‍ ഭര്‍ത്തൃവിയോഗവിഷണ്ണ 






തിരിച്ച ഈ - 


യായ ഭാര്യയെയല്ല കണ്ടത്‌. ആഹ്ളാദത്തിന്‍െറ 
ഉടലെടുത്ത രൂപം. ഭര്‍ത്താവിന്‍െറ മരണത്തിന്‍െറ 
പേരില്‍ കിട്ടിയ വലീയ തുകയില്‍ ഒരംശം 
കൊടുത്ത്‌ വില വളരെക്കൂടിയ കാറ്‌ വാങ്ങിയിരി 
ക്കുന്നു. അതില്‍ക്കയറി എവിടെയോ അവര്‍ 
പോകാന്‍ ഭാവിക്കുമ്പോഴാണ്‌ ആഹ്ളാദം അല 
തല്ലുന്ന ആ അന്തരീക്ഷത്തില്‍ ഞാന്‍ ചെന്നു 
പെട്ടത്‌. “പോയിട്ടുവരു' എന്നു മൃദുലമായി 
അറിയിച്ചതിനുശേഷം ഞാന്‍ റോഡിലേക്കു 
പോന്നു. അന്തരിച്ച സുഹൃത്തിനെ ഓര്‍മ്മിച്ച്‌ 
എന്‍െറ കണ്ണുകള്‍ നനഞ്ഞു. ഇത്‌ ആ 
സ്ത്രീയുടെ മാര്രം രീതിയല്ല. എല്ലാവരും 
ഇങ്ങനെയാണ്‌. ഭാര്യ നഷ്‌ടപ്പെട്ട പുരുഷനും 
വിഭിന്നനാണെന്നു കരുതേണ്ടതില്ല. മരിച്ചയാളി 
ന്‍െറ വകയായി ഒന്നും കിട്ടിയില്ലെങ്കില്‍ സ്ത്രീ 
ദുഃഖിച്ചെന്നുവരും. അത്‌ കഞ്ഞികുടിക്കാന്‍ 
മാര്‍ഗ്ഗമില്ലല്ലോ എന്നു കരുതിയുള്ള ദുഃഖം 
മാ്തമായിരിക്കും. ഭാര്യയുടെ മരണംകൊണ്ടു 
ഭര്‍ത്താവിന്‌ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതു 
കൊണ്ട്‌ അയാള്‍ക്ക്‌ ദുഃഖത്തിന്‍റെ കണിക 
പോലും കാണില്ല. (പിയപ്പെട്ട വായനക്കാര്‍ 
വിചാരിക്കരുത്‌ ഞാന്‍ 
നമ്മുടെയൊക്കെ ദുഃഖം ഒരുതരത്തിലുള്ള നാട്യ 
മാണ്‌. ഭര്‍ത്താവ്‌ ജീവിച്ചിരിക്കുമ്പോള്‍ അയാളെ 
പററിപ്പിടിച്ചു ജീവിക്കും ഭാര്യ. അയാളുടെ വിരല്‍ 
റെയ്‌സര്‍ ബ്ളെയ്ഡ്‌ കൊണ്ടൊന്നു മുറിഞ്ഞാല്‍ 
“അയ്യോ എന്ന്‌ അവള്‍ നിലവിളിക്കും. സ്നേഹ 
മല്ല അത്‌. ഈ സ്നേഹനാട്യത്തെ ഇത്തിൾക്കണ്ണി 
മനോഭാവ മെന്ന്‌ ഒരു മനഃശാസ്ത്രജ്ഞന്‍ 
വിളിക്കുന്നു. (അദ്‌ ദേഹത്തിന്‍െറ പേരു മറന്നു 
പോയി. ഇത്തിള്‍ പററിപ്പിടിച്ച മരത്തിനു 
കേടുവന്നാല്‍ അതിനു “ജീവിതമില്ല. അതുകൊണ്ട്‌ 
വൃക്ഷത്തിനു വരുന്ന ഓരോ 
ഇത്തി(ശ)ക്കണ്ണിക്കു ഉത്‌ കണ്‍ ഠാജനകമത്രേ. 
സുന്ദര്‍ കലാകനമുദിയില്‍ എഴുതിയ "അരു 
ന്ധതി വീണ്ടും പിറന്ന വീട്ടിലേക്കു മടങ്ങുന്നു" 
എന്ന കഥയിലെ അരുന്ധതിയെ ഞാന്‍ 
ഇത്തിക്കണിയായിട്ടാണ്‌ കരുതുക. അവളുടെ 
ഭര്‍ത്താവു മരിച്ചു. സ്ര്രീക്കു മറെറാരു ആശ്രയ 
സ്ഥാനം വേണം വേരുകള്‍ താഴ്ത്താന്‍. അവള്‍ 


ദോഷവും . 


വോറൊരുത്തനെ വിവാഹം കഴിക്കുന്നു. ആദ്യത്തെ . 


. ഭര്‍ത്താവില്‍നിന്നു ജനിച്ച കുഞ്ഞിനെയും അവ 


ളെയും അയാള്‍ പീഡിപ്പിഛതുടങ്ങുന്നു. ഗത്യന്തര 


| മില്ലാതെ കുഞ്ഞിനെയുംകൊണ്ടു അവള്‍ അച്ഛ 


ന്‍െറ വീട്ടിലേക്കു പോരുന്നു. എല്ലാക്കാലത്തും 
നടന്നിട്ടുള സംഭവം. ഇനിയും നടക്കാന്‍ പോകുന്ന 
സംഭവം. കുഞ്ഞിന്‍െറ ദുഃഖം കഥാകാരന്‍ 
ഭേദപ്പെട്ട രീതിയില്‍ ചിധ്രീകരിക്കുന്നെങ്കിലും 
പൊതുവേ അനുഭൂതിരഹിതമാണ്‌ ഈ രചന: 
സുന്ദര്‍ യുവാവാണെങ്കിലും എന്‍െറ അഭ്യുദയ 
കാംക്ഷിയാണ്‌ . എന്‍െറ ഏതു ദുഃഖത്തിലും 
ആശ്വാസമരുളാന്‍. അദ്ദേഹം എറണാകുളത്തു 
നിന്ന്‌ ഓടിയെത്തും. പക്‌ഷേ സ്നേഹത്തിന്‍െറ 
പേരില്‍, എനിക്കു കഥയെക്കുറിച്ചു തോന്നുന്നത്‌ 
ഒളിച്ചുവയ്‌ ക്കരുതല്ലോ. ഭര്‍ത്താവ്‌ മാത്മാണ്‌ 
ആശ്രയസ്ഥാനമെന്നു സ്ര്തീ കരുതരുത്‌. തനിക്കു 
“ചവിട്ടിമെതിക്കാ'നുളളവളാണ്‌ ഭാര്യയെന്ന്‌ ഭര്‍ 
ത്താവും കരുതരുത്‌. സ്വന്തം വ്യക്തിത്വം 
പുലര്‍ത്തി ഭര്‍ത്താവും ഭാര്യയും കഴിഞ്ഞുകൂടണം. 
വ്യക്തിത്വത്തില്‍ ആഫ്യാതമേല്പിക്കുന്ന ഭര്‍ 
ത്താവിനെ ഉപേക്ഷിക്കാന്‍ ഭാര്യയും വൃക്തിത്വ 





1 


? 


'സിനിക്കാ ണെന്ന്‌. - 















ക. 





ത്തെ തകര്‍ക്കാന്‍ വരുന്ന ഭാര്യയെ ഉപേക്ഷിക്കാന്‍ ധാരാളമുണ്ട്‌. - എനിക്കറിയാവുന്നവരില്‍ 


11 Ral 
" ഭര്‍ത്താവും സന്നദ്ധത കാണിച്ചാല്‍ ദാമ്പത്യ ഒരാള്‍ ഈ.എന്‍.ററി സ്പെഷലിസ്ററാ ഭാഗ്യമുളളവര്‍ ആര്‌? 
ജീവിതത്തിലെ പല കുഴപ്പങ്ങളും പരിഹരിക്കാം. യിരുന്ന തമ്പി. (നാരായണന്‍ തമ്പി: - സ്ത്രീകളോ പുരുഷന്മാ 


: പക്ഷേ നമ്മുടെ സമുദായം ഇത്തിക്കണ്ണികളെ എന്നാണെന്നു തോന്നുന്നു സമ്പൂര്‍ണ്ണമായ രോ?” “സംശയമെന്ത്‌ ? 
. വളര്‍ത്തിക്കൊണ്ടിരിക്കുന്നു. 1 പേര്‌) ഒരു സ്ത്രീ “വലിയ ക്ഷീണമെ സ്തീകള്‍. അവര്‍ക്ക്‌ റെ 





ചോദ്യം, ഉത്തരം 


PA ട്‌ 

'ഭാഗ്യമുളളവര്‍ ആര്‍? സ്ത്രീകളോ 

പുരുഷന്മാരോ? 
"സംശയമെന്ത്‌ ? സ്ര്രീകള്‍. അവര്‍ക്ക്‌ 
റെഡിമെയ്ഡ്‌ -കണ്ണീരുണ്ട്‌. പുരുഷന്‍ 
അതില്ല. അതുവേണമെങ്കില്‍ അയാള്‍ 
മദ്യപിക്കണം. മദ്യപിച്ചാല്‍ സ്രതീയെക്കാള്‍ 
വേഗത്തില്‍ പുരുഷന്‍ കരയും. അങ്ങനെ 
കരയുന്നവനെ ആശ്വസിപ്പിക്കാനും ഒക്കു 
കയില്ല. ഈ ലോകത്തെ ഏററവും 
“റിഡിക്കുലസാ'യ രംഗം ഒരു മദ്യപന്‍ 
കരയുമ്പോള്‍ അയാളുടെ കൂടെച്ചേര്‍ന്ന്‌ 
മൂന്നോ നാലോ മദ്യപന്മാര്‍ കരയുന്ന 
താണ്‌.” 

"നിങ്ങള്‍ വിവാഹം നടക്കുന്നിടത്തു 
പോകുകയില്ല. മരണം അന്വേഷിക്കില്ല. 
എഴുത്തിനു മറുപടി അയയ്ക്കുകില്ല 
എന്നൊക്കെ കേള്‍ക്കുന്നു. ശരിയാണോ?” 

''വിവാഹങ്ങള്‍ക്കു ഞാന്‍ പോകാറില്ല. 
അതു തെററാണ്‌. മരണം നടന്ന വീട്ടിലും 
പോകാറില്ല. അതു വലിയ തെററാണ്‌. 
ഞാന്‍ ഒരു സമുദായത്തിലെ അംഗമാണ്‌. 
ആ അംഗമെന്ന നിലയില്‍ ഇങ്ങനെയുള്ള 
കാര്യങ്ങളില്‍. ഞാന്‍ പങ്കുകൊളേളണ്ട 
താണ്‌. അതു ചെയ്തില്ലെങ്കില്‍ ഞാന്‍ 
ഉള്‍പ്പെടുന്ന സമുദായം എന്നെ ബഹിഷ്ക 
രിക്കും. ജീവിതത്തിലെ എല്ലാ താല്‍പര്യ 
ങ്ങളും .നശിച്ചു ഞാന്‍ കഴിഞ്ഞുകൂടുക 
യാണ്‌. ആവശ്യത്തിലധികം ജീവിച്ഛ 
എന്നൊരു തോന്നല്‍. കത്തുകള്‍ക്കു 
മറുപടി അയയ്ക്കാത്തതു സമയമില്ലാ 
ത്തതുകൊണ്ടാണ്‌ . ആഴ്ചയില്‍ ഏഴുദിവ 
സവും സാഹിത്യവാരഫലം എഴുതുന്ന 
എനിക്കു പേനയില്‍ മഷി തീര്‍ന്നാല്‍ 
അതൊഴിക്കാന്‍പോലും സമയം കിട്ടാ 
റില്ല.” 

. മലയാളത്തിലെ ഏററവും വലിയ കഥാ 
കാരനാര്‌ ?”” 

"'ഉത്തരം പറയാല്‍ (പയാസമുണ്ട്‌ . കാരൂര്‍ 
നീലകണ്ഠപ്പിളള ഏതു പടിങതാറന്‍ 
കഥാക്കാരനും സദൃശനാണ്‌ എന്ന്‌ കൈനി 
ക്കര കുമാരപിള്ള പറഞ്ഞതിനോട്‌ ഞാന്‍ 
ഏതാണ്ടു യോജിക്കുന്നു. അദ്‌ ദേഹത്തി 
ന്‍െറ “മരപ്പാവകള്‍” എന്ന കഥ അന്യാദൃശ 
മാണ്‌.” 

"നിങ്ങള്‍ക്കു സ്നേഹിതനായി ആരെങ്കി 
ലുമുണ്ടോ?' 

"ഇല്ല. ശ്രതുക്കളേയുള്ളു. അവര്‍ രണ്ടുതര 
ത്തില്‍. സാഹിത്യവാരഫലത്തില്‍ പേരുകള്‍ 
പറയുന്നതുകൊണ്ടു ശ്രതുക്കളായവര്‍ ഒരു 
കൂട്ടര്‍. പേരുകള്‍ പറയാത്തതുകൊണ്ട്‌ 
ശ്രതുക്കളായവര്‍ വേറൊരു കൂട്ടര്‍.” 
"ഡോക്ടര്‍മാര്‍ നേരമ്പോക്കു പറയാത്ത 
തെന്ത്‌?” 

"നേരമ്പോക്കു പറയുന്ന ഡോക്ടര്‍മാര്‍ 





നിക്ക്‌” എന്ന്‌ അദ്ദേഹത്തോടു പറഞ്ഞ 
൦ പ്പോള്‍ നാക്കു നീട്ടു എന്ന്‌ നിര്‍ദ്ദേശം. 
വേറൊരു സ്ത്രീ കണ്ണു കടിക്കുന്നു 
എന്നുപറഞ്ഞപ്പോള്‍ “ങ്ഹാ പെണ്ണുങ്ങള്‍ 
ക്കുളള രോഗം തന്നെയാണത്‌ ' എന്നു 
ഡോക്ടര്‍.” 
“സുന്ദരിയായ സ്റെറനോരഗാഫറോ 
സുന്ദരിയായ ഭാര്യയോ? 
"സുന്ദരിയായ സ്റെറനോ്ഗാഫര്‍. ഭാര്യ 
സുന്ദരിയായാല്‍ എന്ത്‌ ? അതിസുന്ദരി 
യായാല്‍ എന്ത്‌ ? അവള്‍ ഭാര്യ മാര്രമല്ലേ?”” 
മണ്ണിന്‍െറ മണം 


ആഫിക്കയിലെ നോവലിസ്ററ്‌ ബെസ്സി 
ഹെഡ്ഡിനെക്കുറിച്ച്‌ ഈ കോളത്തില്‍ എഴുതി 
യിരുന്നു. അവരുടെ വിശിഷ്ടമായ നോവലിനെ 
കുറിച്ചായിരുന്നു ആ പ്രതിപാദനം എന്നാണ്‌ 
എന്‍െറ ഓര്‍മ്മ. അവരുടെ Serowe-Village of 
The Rain Wind എന്ന പുസ്‌തകം അടുത്തകാലത്ത്‌ 
ഞാന്‍ വായിച്ചു. ആഫ്രിക്കയിലെ സെറൊവെ 
ഗ്രാമത്തിലെ ആളുകളെക്കൊണ്ടു സംസാരിപ്പിച്ച്‌ 
അവരുടെയും ഗ്രാമത്തിന്‍റയും ചിത്രങ്ങള്‍ 
വരയ്ക്കുന്ന മനോഹരമായ ഈ പുസ്തകത്തില്‍ 
ഒരു കഥയെടുത്തു ചേര്‍ത്തിട്ടുണ്ട്‌ ബെസ്സി 


"പട്ടണത്തില്‍ ഏവരും അറിഞ്ഞ പേര്‍ 
ഡിന്‍ററ്സി ഡിങ്കോയുടെ മകന്‍ ബഞ്ചമിന്‍ 
ബേയോക്തി എന്നതാണ്‌ . ഡി.ഡിയുടെ 
മകന്‍ ബി.ബി എന്നാണ്‌ അയാള്‍ സ്വയം 
വിളിച്ചിരുന്നത്‌. ബി.ബി ജുന്രപീതി നേടാന്‍ 
പല കാരണങ്ങളുണ്ടായിരുന്നു. അവയില്‍ 
ഒന്ന്‌ ലണ്ടന്‍ സ്‌കൂള്‍ ഒഫ്‌, ഈക്കനോ 
മിക്‌ സില്‍നിന്ന്‌ ഈക്കനോമിക്‌ സ്‌ 
ഡിഗ്രിനേടിയ ആദ്യത്തെ ആ്രിക്കക്കാരന്‍ 
അയാളായിരുന്നു എന്നതത്രേ. ബെന്‍സ്‌ 
കാര്‍ ആദ്യമായി വാങ്ങിച്ച ആഥ്ഥിക്കനും 
അയാള്‍ തന്നെയായിരുന്നു. അരതയ്ക്കു 
ജന്രപീതി അയാള്‍ നേടിയത്‌ അന്യാദൃശ 
മായ ശരീരത്താലാണ്‌ . പെട്ടെന്ന്‌ അയാളുടെ 
വയറ്‌ വലുതായി. അത്‌ അയാളുടെ 
വലിയ തലയ്ക്കു തുല്യം. വലിയ 
കണ്ണുകളും വലിയ കാതുകളും. അയാള്‍ 
എവിടെപ്പോയാലും ഡി.ഡിയുടെ മകന്‍ 
ബി.ബി എന്നുപറഞ്ഞ്‌ ആളുകള്‍ കൈ 
വീശും. ബീയര്‍ വില്ക്കുന്നിടത്ത്‌ അയാള്‍ 
കൂടുതല്‍ ജനസമ്മതന്‍. ബീയര്‍ ചോദിക്കു 
മ്പോള്‍ അയാള്‍ ആ പേരു പറയില്ല. ആ 
സാധനം” എന്നേ പറയു. ഡി.ഡിയുടെ 
മകനെത്തുമ്പോള്‍ ബാറിലെ ആളുകള്‍ക്ക 
റിയാം അയാള്‍ക്ക്‌ “ആ സാധനം” 
വേണമെന്ന്‌ . “ആ സാധനം” പുരുഷന്മാരെ 
ജ്ഞാനികളാക്കും; സ്രതീകളെ ബുദ്ധി 
ശൂന്യകളാക്കും എന്ന്‌ ബി.ബി പറഞ്ഞു. 
വേണമെങ്കില്‍ ഡി.ഡിയുടെ മകനു വിവാ 
ഹംകഴിക്കാമായിരുന്നു. പക്‌ ഷേപശുവിനെ 
വാങ്ങിക്കാതെ വെറുതെ കിട്ടുന്ന പാലു 


a 





ഡിമെയ്ഡ്‌ കണ്ണീരുണ്ട്‌. 
പുരുഷന്‍ അതില്ല...” 






























































































































ബെസ്സി ഹെഡ്‌ 






കലാകൌമുദി 47 





നിങ്ങള്‍ക്ക്‌ സ്നേഹി 

| തനായി ആരെങ്കിലുമു 

1 ണ്ടോ? “ഇല്ല. ശ്രതുക്ക 

4 ളേയുള്ളൂ. അവര്‍ രണ്ടുതര 
ത്തില്‍. സാഹിത്യ വാര 
ഫലത്തില്‍ പേരുകള്‍ പറ 
യുന്നതുകൊണ്ടു ശ്രതുക്ക 
ളായവര്‍ ഒരുകൂട്ടര്‍. പേരു 
കള്‍ പറയാത്തതുകൊണ്ട്‌ 
ശ്രതുക്കളായവര്‍ വേറൊരു 
കൂട്ടര്‍.” 














ae . 
കരം പള 
കാരൂര്‍ 


Cer coc ST TS ET SET TAT TOA TE PSD 


കലാകഈമുദി 48 








കുടിക്കാനൊക്കുമെങ്കില്‍ മേടിക്കലെന്തിന്‌ ? 
ബി.ബിയുടെ ബെന്‍സില്‍ കയറി സഞ്ചരി 
ക്കുന്നത്‌ ഏതു പെണ്‍കുട്ടിക്കും അഭിമാന 
കരമാണ്‌. ബെന്‍സിന്‍െറ ഉടമസ്ഥനും 
ഡിഗ്രിയെടുത്തവനും ഡി.ഡിയുടെ മകനു 
മായ അയാള്‍ ഏതു പെണ്‍കുട്ടിയോടു 
സംസാരിച്ചാലും അത്‌ അവള്‍ക്ക്‌ അഭി 
മാനകരം തന്നെ. ഓരോ ദിവസവും 
ബി.ബിക്ക്‌ ഓരോ പെണ്‍കുട്ടിയെ കിട്ടും. 
- എന്നിട്ട്‌ പെണ്‍കുട്ടികളെ ബുദ്ധിശൂന്യ 
കളാക്കുന്ന “ആ സാധനം തേടി അയാള്‍ 
ചുററിക്കറങ്ങും. 
“എന്തിനു വിവാഹം കഴിക്കുന്നു?” എന്നാണ്‌ 
കഥയുടെ പേര്‌. കേമമെന്ന മട്ടിലല്ല ഞാനിത്‌ 


എടുത്തെഴുതിയത്‌ . അതിലെ ഹാസ്യം കണ്ടുമല്ല. : 


അവയ്ക്ക്‌ അതീതമായി അതില്‍ ആര്രിക്കന്‍ 
മണ്ണിന്‍െറ മണമുണ്ട്‌. ആ മണം നമ്മളെ 
സമാ്കമിക്കുന്നു. ഇതേ അനുഭവം രാജന്‍ 
കാക്കനാടന്‍െറ “കുമ്പളങ്ങ എന്ന- ചെറുകഥ 
(മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌) വായിച്ചപ്പോഴും എനി 
ക്കുണ്ടായി. ദാരിദ്യദുഃഖം അനുഭവിക്കുന്ന ദമ്പതി 
കള്‍. കുമ്പളങ്ങകൊണ്ടു 'മോരുകൂട്ടാ നുണ്ടാക്കി 
വിശപ്പടക്കുന്നവരാണ്‌ അവര്‍. എന്നും കുമ്പളങ്ങ 
കൂട്ടാന്‍ വേണ്ടി പുറമ്പോക്കില്‍ കുമ്പളങ്ങ 
വിത്തുകള്‍ പാകി. കുമ്പളങ്ങ ധാരാളമുണ്ടായ 
പ്പോള്‍ അവയിലൊന്ന്‌ അടര്‍ത്തിയെടുക്കാന്‍ 
അയാള്‍ പോകുന്നു. പക്ഷേ ഒരു മുതലാളി അവ 
അടങ്കലില്‍ പിടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്‌ 
അയാള്‍ക്കു പുറമ്പോക്കില്‍ കയറാന്‍പോലും 
കഴിയുന്നില്ല-- മലയന്‍ നടന്നു നടക്കുന്നു മാട 
ത്തില്‍ അലയും മുറയും നിലവിളിയും --ഇവിടെ 
അതൊന്നുമില്ല. 
കാലത്ത്‌ --സൂര്യന്‍ അങ്ങോട്ട്‌ ഉദിക്കുന്ന 
വേളയില്‍_മഞ്ഞുവീണ്‌ നെല്ലിന്‍പാടങ്ങളിലെ 
വരമ്പുകളില്‍ക്കൂടി നടന്നിട്ടുണ്ടോ? മഞ്ഞില്‍ക്കു 
തിര്‍ന്ന നെല്ലോലകള്‍ തട്ടി നിങ്ങളുടെ വസ്രതം 
നനയും. മണ്ണിന്‍െറ മണം സുഖം നല്കും. 
ദൂരെനിന്നുവരുന്ന ഗാനം-കിളികളുടെ പാട്ട്‌ -- 
കാതിനിമ്പം തരും. ഈ ര്പതീതിയാണ്‌ ഇക്കഥയി 
ലൂടെ നമ്മള്‍ മുന്നേറുമ്പോള്‍. പക്ഷേ വരമ്പു 
കടന്ന്‌ പറമ്പിലോ റോഡിലോ എത്തുമ്പോള്‍ 
നിരാശത. എന്തൊരു ആന്‍റിക്‌ ളൈമാക്‌സ്‌! 
എന്തൊരു സര്‍വസാധാരണത്വം! രാജന്‍ കാക്ക 
നാടന്‍ റബ്ബര്‍ വലിച്ചുനീട്ടുന്നതുപോലെ ഒരു 
സംഭവത്തെ വലിച്ചുനീട്ടിയത്‌ നമ്മളെ ആന്‍റി 
ക്ളൈമാക്‌ സില്‍ കൊണ്ടുചെല്ലാനോ? 
പു ചീമേനിയങ്കം 
rt will live on only as long as it has 


the power to resist society. If it refuses to 


objectify itself it becomes a commodity” എന്നു 
പറഞ്ഞത്‌ മഹാനായ അഡോര്‍നോയാണ്‌ 
{Adorno-Aesthetic Theory-Page 321 -Routledge 
& Kegan Pau) സമൂഹത്തിനെ എതിര്‍ക്കാന്‍ 
ശക്തിയുളളിടത്തോളം കാലമേ കല ജീവിക്കൂ. 
കാഴ്ചയ്ക്കും സ്പര്‍ശത്തിനും വിധേയമായിത്തീ 
രുന്ന വസ്തുവായില്ലെങ്കില്‍ അതു ഒരു വാണിജ്യ 
വസ്തുവായി മാറുന്നു എന്ന മതത്തോട്‌ 
ആര്‍ക്കും യോജിക്കാം. ചിലര്‍ ആദ്യത്തെ വാക്യം 
ഉള്‍ക്കൊള്ളുന്ന ആശയത്തോട്‌ യോജിച്ചില്ലെന്നു 
വരാം. അവരും വസ്തുനിഷ്ഠത്വത്തെ അംഗീക 






രിക്കും. അതിനാലാണ്‌: പടപ്പാട്ടുകള്‍ വെറും 
കച്ചവടചരക്കായി മാറുന്നത്‌. ഏഴച്ചേരി രാമ 
ചന്ഗ്രന്‍െറ 'ചീമേനിയങ്കം' എന്ന കാവ്യം 
(ദേശാഭിമാനി വാരിക) പടപ്പാട്ടല്ലൂ. അത്‌ ഒരു 
സമൂഹനൃശംസതയെ എതിര്‍ക്കുന്ന ശക്തിയുള്ള 
കാവ്യമാണ്‌. ചീമേനിയിലുണ്ടായ ഒരു സംഭവം 
കവിയുടെ ധര്‍മ്മരോഷത്തെ ഉദ്ദീപിപ്പിക്കുന്നു. 
ദുരന്തം അദ്‌ ദേഹത്തിന്‍െറ വികാരങ്ങളെ ഇളക്കി 
വിടുന്നു. ആ മാനസികനിലയോടെ കാവ്യം 
രചിച്ചാല്‍ അതു പടപ്പാട്ടായിമാറുംം അതു 
മനസ്സിലാക്കിയ കവി ആ രോഷത്തെയും മററു 
വികാരങ്ങളെയും സംശോധിതാവസ്ഥയിലാക്കി 
അനുധ്യാനത്തിന്‍െറ പ്രശാന്താവസ്ഥ സ്വയം 
നിര്‍മ്മിക്കുന്നു. പിന്നീടാണ്‌ അഡോര്‍നോ പറയുന്ന 
objectification നടക്കുക. അപ്പോള്‍ കോരന്‍ 
രൂപംകൊളളുകയായി. 
കോരന്‍ വളര്‍ന്നു വളര്‍ന്നൊരാളാകും 
കാര്യങ്ങളൊക്കെയവന്‍ തിരക്കും 
കണ്ണും കരളുമുറയ്ക്കുമ്പോളവന്‍ 
കയ്യൂര്‍ക്കളരിയില്‍ പോകുമല്ലോ 
കളരിമൂപ്പന്‍െറ കറുത്തകന്നി- 
കതകിന്‍ മറവില്‍ പതുങ്ങുമല്ലോ. 
കോരനു പുറമേ ഒരു പെങ്ങളും ആവിര്‍ഭവിക്കുന്നു:- , 
കാവും കുളങ്ങളും തീണ്ടി 
ഉറുമിയും കളരിയും തീണ്ടി 
പെണ്ണിനെത്തീണ്ടി (പിയപ്പെട്ട മണ്ണിന്‍െറ 
പൊന്നും കവിതയും തീണ്ടി | 
- ചീമേനിക്കുങ്കുമം നെഞ്ചേററിവാ---നിന്‍െറ 
നേര്‍ പെങ്ങളാണു വിളിക്കുന്നു. 
പുലരുവാനേഴരരാവേയുളളു ¥ 
പുലകുളിച്ചെത്തം കേള്‍ക്കേണം. 
കോരനിലൂടെ, പെങ്ങളിലൂടെ ചീമേനി സംഭവം 
അനുവാചകന്‍െറ മുന്‍പില്‍ രൂപമാര്‍ന്നുവരുന്നു. 
അതോടെ കാവ്യം വിജയം (പാപിക്കുന്നു. 
വീരധര്‍മ്മാത്‌ മകങ്ങളായ വടക്കന്‍ പാട്ടുകളുടെ 
ലയം സ്വീകരിച്ച്‌ കാവ്യം രചിച്ച കവിയുടെ 
ഉപിതജ്ഞതയെ ഞാന്‍ വിനയപൂര്‍വം അഭിന 
ന്ദിക്കട്ടെ. 
നിരീക്ഷണങ്ങള്‍ 
ഒരൂ കളളം നമ്മള്‍ ആവര്‍ത്തിച്ചു പറഞ്ഞു - 
കൊണ്ടിരുന്നാല്‍ അതു സത്യം തന്നെന്നു നമുക്കു 
തോന്നും. തോന്നിക്കഴിഞ്ഞാല്‍ സത്യം പറയുന്നു 
എന്ന രീതിയില്‍ നമ്മളതു പിന്നീടും പറയും. 
എതിര്‍ക്കാന്‍ വരുന്നവരോടു കോപിക്കുകയും 
ചെയ്യും. ചില സാഹിത്യകാരന്‌ മാരെക്കുറിച്ചു 
ചില നിരൂപകര്‍ വര്‍ഷങ്ങള്‍ക്കു മുന്‍പു പറഞ്ഞു 
തുടങ്ങിയ അസത്യം ഇന്നു സതും തന്നെയാ 
ണെന്ന്‌ അവര്‍ക്കു തോന്നുന്നു. അതിനാലാണ്‌ 
എതിര്‍ത്തുപറയുന്നവരോട്‌ അവര്‍ ദേഷ്യപ്പെടു 
സമുന്നത സ്ഥാനത്തു ഇരുന്നുകൊണ്ട്‌ നട 
ത്തുന്ന അസത്യ,പസ്താവങ്ങള്‍ ധൈഷണിക 
ജീവിതത്തിന്‍െറ അധിത്യകതയിലെത്തിയവരെ 
പ്പോലും വഴി തെററിക്കും. ഹിററ്ലര്‍ നടത്തിയ 
പ്രചാരണം ജൂര്‍മ്മന്‍ തത്ത്വചിന്തകന്‍ ഹൈഡിഗര്‍ 
(150996) ശരിയാണെന്ന്‌ അഭിപ്രായപ്പെട്ടു. 
ക്രോചെയുടെ തത്ത്വചിന്തയിലും ദാനുന്‍സ്യയോ 
യുടെ സാഹിത്ൃകൃതികളിലും . (D'Annunzio) 
ഫാസ്റ്റിസത്തിന്‍െറ നിഴലാട്ടമുണ്ട്‌ . 2 
2. ഞാന്‍ തിരുവനന്തപുരത്തെ ്ീമുലവിലാസം 





" “ഴെല്ലാം 


ഇംഗ്‌ളീഷ്‌ സ്‌കൂളില്‍ പഠിക്കുന്ന കാലത്ത്‌ 
പദ്മതീര്‍ത്ഥക്കരയില്‍ ഒരു സന്ന്യാസി പത്യ 
ക്ഷനായി. കോണകം  മാര്രമുടുത്ത ഏതു 
സന്ന്യാസിയും ഇവിടെ ആരാധ്യനാണ്‌. ഭക്ത 
ജനങ്ങള്‍ തടിച്ചുകൂടി. ഒരു ഭക്തന്‍ അന്നത്തെ 
ഒരു . (ബിട്ടീഷ്‌ രൂപ സ്വാമിയുടെ നഗ്നമായ 
തുടയ്ക്കടുത്തുവച്ചു. അദ്ദേഹം അതെടുത്തു 
ദൂരെയെറിഞ്ഞിട്ട്‌ “മണ്ണാണിത്‌” എന്നു മലയാള 
ത്തില്‍ അരുളിച്ചെയ്തു. ഞാന്‍ ആ ആത്മാനന്ദ 
സ്ത്രാമി തിരുവടികളോടു ചോദിഛ- “സ്വാമീ 
രൂപമണ്ണാണെങ്കില്‍ അത്‌ അവിടെ കിടക്കട്ടെ 
എന്നു കരുതിയാല്‍പ്പോരേ? മണ്ണല്ല. എന്ന്‌ 
സ്വാമിക്കു തോന്നിയതുകൊണ്ടല്ലേ അങ്ങ്‌ അതു 
ദേഷ്യത്തോടെ ദൂരെയെറിഞ്ഞത്‌ ?'' സ്വാമി അതു 
കേട്ടതായി ഭാവിച്ചില്ല. 

ശങ്കരാചാര്യരുടെ ''നാരീസ്തന ഭരനാഭീദേശം 
ഭൃഷ്ട്വാമാ ഗാ മോഹാവേശം ഏതന്മാംസ 
വസാദിവികാരം മനസിവിചിന്തയ വാരം വാരം 
(സ്ത്രീയുടെ സ്തനങ്ങളും നാഭീദേശവും കണ്ടു 
മോഹാവേശം (പാപിക്കരുത്‌ . അത്‌ മാംസത്തി 
ന്‍െറയും കൊഴുപ്പിന്‍െറയും രൂപാന്തരമാണ്‌. ഇത്‌ 
ഓരോതവണ അവയെ നോക്കുമ്പോഴും വിചാ 
രിക്കു) എന്ന ഉദ്‌ ബോധനം ചെവിക്കൊളളുമ്പോ 

സ്തനഭരവും . നാഭീദേശവും കണ്ട്‌ 
കൊതിയുണ്ടായവര്‍ക്കു മാതമേ അങ്ങനെ 
എഴുതാന്‍ പറ്റൂ എന്നു ഞാന്‍ വിചാരിക്കാറുണ്ട്‌ . 
ലരകികങ്ങളായ - എല്ലാ വസ്തുക്കളില്‍നിന്നും 
വസ്തുതകളില്‍നിന്നും മാറി നിസ്സംഗനായി 

“ വര്‍ത്തിച്ച മഹാത്‌ മാവിന്‍െറ ഉദ്ബോധനമാണ്‌ 
അതെന്നു ആരെങ്കിലും പറഞ്ഞാല്‍ എനിക്കു 
അതിനോടു യോജിക്കാന്‍ വയ്യ. സ്രതീയെ 
ഇങ്ങനെ നിന്ദിച്ച' ശങ്കരാചാര്യര്‍ പുരുഷന്‍െറ 
മാംസത്തെയും വസയെയും എന്തുകൊണ്ടു 
നിന്ദിച്ചില്ല? സ്തനഭരവും നാഭീദേശവും കണ്ട്‌ 
ആകൃഷ്ടനായ ഒരു പുരുഷനല്ലേ അദ്ദേഹത്തി 
ന്‍െറ ജനനത്തിനു 
, സ്രതീയല്ലേ അദ്‌ ദേഹത്തെ പെററത്‌ ? സ്രതീയെ 
സ്നേഹിക്കാത്തയാള്‍ സമ്പൂര്‍ണ്ണമായ ജീവിതത്തെ 
സാക്ഷാത്‌ കരിക്കുന്നില്ലു. 

3. ഇരതയും എഴുതിയപ്പോള്‍ എം.പി.അപ്പന്‍ 
സ്ലാറ്‌ പറഞ്ഞ ഒരു കാര്യം ഓര്‍മ്മയിലെത്തുന്നു. 
ശ്രീരാമന്‍ സീതയെ വീണ്ടെടുത്തുകൊണ്ട്‌ അയോ 
ദ്ധ്യയിലെത്തിയപ്പോള്‍ ഭരതന്‍ ദേവിയെ വന്ദിച്ചു. 
അതിന്റുശേഷം കാളിദാസന്‍ പറയുന്നു:- 

ലങ്കേശ്വര (പണതിഭംഗദ്ൃഡ്ധ രവതംത - 

ദ്വന്ദ്യംയുഗം ചരണയോര്‍ജ്‌ ഇനകാത്മജായാഃ 
ജ്ൃേഷ്ഠാനുവൃത്തി ജുടിലം പശിരോസ്യ 
ws ' സാധോ 
രന്യോന്യ പാവന മഭൂദുഭയം സമേത്യ 
" " (രഘ്ുവംശം-13-ാം സര്‍ഗ്ഗം) 
(ല്രങ്കേശ്വരന്‍െറ പ്രണാമങ്ങളെ നിരസിക്കുന്നതില്‍ 
ദൃഡ്രവതമാര്‍ന്ന ഇനകളുയുടെ ആരാധ്യങ്ങളായ 
ക്ഴല്‌ ഠ ജ്യേഷ്ഠനെ അനുസരിച്ച്‌ ജുടകെട്ടിയ 
ഈ നല്ലയാളിന്‍െറ ശിരസ്സും തമ്മില്‍ച്ചേര്‍ന്നിട്ട്‌ 
അന്യോന്യം പാവനത്വമിയററി) ഭരതന്‍െറ ശിരസ്സ്‌ 
സീതയുടെ പാദങ്ങള്‍ക്കു പാവനത്വം ജനിപ്പിച്ചു. 
സീതയുടെ പാദങ്ങള്‍ ഭരതന്‍െറ ശിരസ്സിനും 
“വിശുദ്‌ധിയുണ്ടാക്കി. ഇവിടെ സ്പര്‍ശം തികച്ചും, 
ഉത്കൃഷ്ടം. കുമാരനാശാന്‍െറ. ‘നളിനി'യിലെ 
"'ഒററയായിടകുരുങ്ങിവാച്ച തന്‍ കുററവാര്‍കുഴ 
ലൂതല്‍പദങ്ങളില്‍ ഉററരാഗമൊടടിഞ്ഞു കാണ്‍ക 


F . E 


കാരണക്കാരന്‍? ആ. 


യാല്‍ മുററുമോര്‍ത്തു കൃതകൃത്യയെന്നവള്‍ " 
എന്ന ശ്ളോകത്തില്‍ തലമുടിയും പാദങ്ങളും 


തമ്മിലുളള സ്പര്‍ശമാണ്‌ വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. 


കാളിദാസനും കുമാരനാശാനും രണ്ടു ഭാവങ്ങളെ 
യാണ്‌ വര്‍ണ്ണിക്കുന്നത്‌. സ്പര്‍ശം എന്നതിനെ 
മാര്തം അവലംബിച്ച പറയുകയാണെങ്കില്‍ 


. ആദ്യത്തേതിനാണ്‌ ഉത്കൃഷ്ടത. അപ്പന്‍സ്സാറി 


ന്‍െറ അഭിപായം- എന്‍െറ വാക്കുകളിലൂടെ 
വന്നപ്പോള്‍ മാററം വന്നുവോ എന്തോ. തെററു 
ണ്ടെങ്കില്‍ അദ്ദേഹം ക്ഷമിക്കുമല്ലോ. 


id id Bid 


ഒരു നേരമ്പോക്ക്‌ ആയിക്കൊള്ളട്ടെ. 
സ്വന്തമല്ല, പരകീയം. മാനസികരോഗവിദഗ്ദ്ധന്‍ 
രോഗിണിയോടു ചോദിച്ചു:- “നിങ്ങള്‍ ലൈംഗിക 
വേഴ്ച നടത്തുമ്പോള്‍ ഭര്‍ത്താവിനോടു സംസാരി 
ക്കാറുണ്ടോ? രോഗിണി അറച്ചറച്ചു മറുപടി 
പറഞ്ഞു- “"ങാ---അതേ, അതേ. ഞാന്‍ 
കിടക്കുന്നതിനടുത്തു ടെലിഫോണ്‍ ഉണ്ടെങ്കില്‍ 
മാര്തം.” 


മസ്തിഷ്കത്തിനും അപ്പുറത്ത്‌ 


൨൫൭൪൨ മകന്‍ സ്‌കൂട്ടറില്‍നിന്നു വീണു 
തലയിടിച്ചു ബോധശുന്യനായി റോഡില്‍ കിടക്കു 
ന്നുവെന്ന്‌. അറിഞ്ഞയുടനെ ഞാന്‍ കാറില്‍ 
അവിടെയെത്തി. അവനെയെടുത്ത്‌ ശാസ്തമംഗ 
ലത്തെ ശ്രീരാമകൃഷ്‌ണ ആശുപ്രതിയില്‍ 
കൊണ്ടുവന്നു. ഡോക്ടര്‍ തലയിലെ മുറിവു 
വൃത്തിയാക്കാന്‍ യത്‌ നിച്ചപ്പോള്‍ അടുത്തുനിന്ന 
എന്‍െറ ദേഹത്തു സ്പര്‍ശിച്ചുകൊണ്ട്‌ മകന്‍ 
പറഞ്ഞു.-- “എന്നെ വീട്ടില്‍ കൊണ്ടുപോകണം” 
എന്ന്‌ . അവനു ബോധമില്ല. തലച്ചോറു തകര്‍ന്നു 
പോയി. ഹൃദയസ്പന്ദത്തെ നിയ്യന്തിക്കുന്ന 
തലച്ചോറിന്‍െറ കേന്ദ്രം വൈകാതെ പവര്‍ 
ത്തനരഹിതമാകും. എങ്കിലും തൊട്ടടുത്തുനിന്ന 
എന്നെ അവനിലുളള ഏതോ ഒരു ശക്തിവിശേഷം 
അറിഞ്ഞു. അതു വെറും 'റിഫ്ളെക്‌സ്‌' 
ആണെന്നു ഡോക്ടര്‍മാര്‍ പറയുമായിരിക്കുദ. 
ഞാനതു വിശ്വസിക്കുന്നില്ല. അബോധാവസ്ഥ 
യില്‍ മകന്‍ അച്ഛനെ അറിഞ്ഞ ഒരുന്നതമായ 
ശക്തി അവനിലുണ്ട്‌. അച്ഛനാണ്‌ ബോധ 
രഹിതനായി ആശുപ്രതിയില്‍ കിടക്കുന്നതെങ്കില്‍ 
.അയാളുടെ അടുത്തുനില്‍ ക്കുന്ന മകനെ അയാളും 
ആ ശക്തിവിശേഷത്താല്‍ അറിയും. മനുഷ്യരെ 
കുട്ടിച്ചേര്‍ക്കുന്ന ഈ ശക്തിയെ ഒരു പട്ടാളക്കാര 
നെയും ഒരു കൊച്ചുകുട്ടിയെയും ചി(്രീകരിച്ച്‌ 
വ്യക്തമാക്കിത്തരുന്നു എരബഹാം മാത്യു. (കുങ്കു 
മത്തിലെ ദൈവം സത്യം കാണുന്നു എന്ന കഥ) 
സ്ഥിരമായി കേള്‍ക്കുന്ന - നാദത്തില്‍ നിന്ന്‌ 
വിഭിന്നമായ നാദം ഇക്കഥയില്‍നിന്ന്‌ ഉയരുന്നു. 


* * * 

വാക്കുകള്‍ ഉപയോഗിച്ചാണ്‌ സംഭാഷണം. 
പക്ഷേ ഒരു ബിന്ദുവിനപ്പുറത്ത്‌ വാക്കുകളില്ലാ 
തെയും ആളുകള്‍ സംസാരിക്കും. ജീവിച്ചിരിക്കുന്ന 
വ്യക്തിയും മരിച്ച വൃക്തിയും ഇങ്ങനെ 
വികാരവിചാരങ്ങള്‍ പകരുന്നുണ്ട്‌ . ഒരു ബിന്ദു 
കടന്നാല്‍ ഉത്‌കൃഷ്‌ടമായ കലയ്ക്കും വാക്കുകള്‍ 
വേണ്ട. 





















































ശങ്കരാചാര്യര്‍ 





















ഒരു കളളം നമ്മള്‍ ആവര്‍ 
ത്തിച്ചു പറഞ്ഞുകൊണ്ടിരു 
ന്നാല്‍ അതു സത്യം 
തന്നെന്നു നമുക്കു തോ 
ന്നും. തോന്നിക്കഴിഞ്ഞാല്‍ 
സത്യം പറയുന്നു എന്ന 
രീതിയില്‍ നമ്മളതു പിന്നീ 
ടും പറയും. എതിര്‍ക്കാന്‍ 
വരുന്നവരോടു കോപിക്കു 
കയും ചെയ്യും. ചില സാ 
ഹിതൃകാരന്‍ മാരെക്കുറിച്ച്‌ 
ചില നിരൂപകര്‍ വര്‍ഷ 
ങ്ങള്‍ക്കുമുമ്പു പറഞ്ഞു . 
തുടങ്ങിയ അസത്യം ഇന്നു 
സത്യംതന്നെയാണെന്ന്‌ അ 
വര്‍ക്കു തോന്നുന്നു. അതി 
നാലാണ്‌ എതിര്‍ത്തു പറ 
യുന്നവരോട്‌ അവര്‍ ദേ 
ഷ്ൃപ്പെടുന്നത്‌ . 




















കലാകനമുദി 


49 


